Regn . No . KERBIL / 2012 /45073 

dated 5 - 9 -2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No . KL/ TV ( N )/634/2018- 20 


പ്രായ സർ 


സം 


GOVER 


SRNMENT 


സാധി 


സ് 


പ് 


ENT OF KES 


- - 


- - 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


2020 ഏപ്രിൽ 7 

7th April 2020 
1195 മീനം 25 
25th Meenam 1195 


നമ്പർ 


Vol. IX 


No . 


Thiruvananthapuram , 

Tuesday 


1942 ചൈതം 18 
18th Chaithra 1942 


PART III 
Labour Department 


NOTICE 


No. ECC- 711/2014, 


5th March 2020 . 


Government Gazette prefer their claims in writing before me 
and from the same. If no such claims are received within 
the prescribed time the entire amount of compensation will 
be disbursed to the persons mentioned above and claim 
preferred thereafter will not to be considered . 


നമ്പർ ഇസിസി- 711, 2014. 


2020 മാർച്ച് 5 . 


Whereas the United India Insurance Company 
Limited has deposited with this Court an amount of 
3 8,86,509 ( Eight Lakh Eighty Six Thousand Five Hundred 
and Nine only) towards compensation payable to the 
dependents of the deceased Shaji Mathew who met with 
fatal accident in the course of work while he was working 
as a driver in a Scorpio Car KL 4P /4554 on 27 - 3 -2006 . 
The Assistant Labour Officer, Sulthan Bathery has 
reported that (1) Smt. Reji Shaji (Wife ), (2 ) Tom Shaji (Son ), 
( 3) Kumari Taniya Shaji (Daughter ), ( 4 ) Kumari Hellen 
Teressa ( Minor Daughter), ( 5) Marry Mathew ( Mother), 
Nhondanmakkal House , Thannitheruv, Pulpally P . 0 ., 
Wayanad are his only dependents as defined under 
Section 2 (1) (d ) of the Employees Compensation Act, 1923 
any other claiming to be such dependents should within 
15 days of the publication of this notice in the Kerala 


- 27 - 3- 2006 -ാം തീയതി KL 4P/4554 നമ്പർ കോർപിയോ 
കാറിൽ ഡവ റായി ജോലി ചെയ്യവെ ഉണ്ടായ 
-- അപകടത്തിൽ മരണപ്പെട്ട ഷാജി മാത്യു എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
? 8, 86 ,509 (എട്ട് ലക്ഷത്തിഎൺപത്തി ആറാ യി രത്തി 
അഞ്ഞൂറ്റി ഒൻപത് രൂപ മാത്രം) ഈ കോടതിയിൽ 
കെട്ടിവെച്ചിട്ടുണ്ട്. തൊഴിലാളി നഷ്ട പരിഹാര ആക്ടിലെ 
2 (1) ( ഡി ) വകുപ്പ് അ നു സ രിച്ച് നിർവ്വചിച്ചപകാരം 
- ടിയാന്റെ ആശ്രിതരായി (1) ശീമതി റെജി ഷാജി ( ഭാര്യ ), 
( 2 ) ടോം ഷാജി ( മ കൻ), ( 3 ) കുമാരി ടാനിയ ഷാജി 
( മ കൾ), ( 4 ) കുമാരി ഹെലന്റെതെ രേസ ( മെ നർ മകൾ), 


Gaz . No. 14 / 2020 /DTP (Labour) . 


195 


44 


KERALA GAZETTE 


[PART III 


( 5 ) മേരി മാത്യു ( മാ താ വ് ), ഞൊണ്ടൻമാക്കൽ വീട്, 
താന്നിതെരുവ്, പുൽപ്പള്ളി പി. ഒ., വയനാട് എന്നിവർ മാത്രമേ 
ഉള്ളൂവെന്ന് സുൽത്താൻബത്തേരി അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ കാ രമുള്ള 
ആശിത രാ ണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലും 
ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പി ക്കേ ണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശ വാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട പരിഹാരത്തുക 
മുഴു വ നും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( ഒപ്പ്) 
ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ & പ്രിസൈഡിംഗ്ഓഫീസർ, 
എംപ്ലോയീസ് കോമ്പൻസേഷൻ ഇൻഡസ്ട്രിയൽ 
കമ്മീഷണറുടെ കാര്യാലയം, - ട്രൈബ്യൂണൽ & എംപ്ലോയീസ് 
കോഴിക്കോട്. 

കോമ്പൻസേഷൻ കമ്മീഷണർ. 


196 


